കുണ്ടറ വിളംബരം 
ശ്രീമതു തിരുവിതാംകോടു സമസ്ഥാനത്തു നിന്നും ഈ സമസ്ഥാ 
നത്ത്‌ എന്നും ചെയിതല്ലാതെ നിലനില്‍ക്കയില്ലെന്നു കണ്ടു നിശ്ചയിച്ചു 
തുടങ്ങേണ്ടി വന്ന കാരിയത്തിന്റെ നിര്‍ണ്ണയവും അവസരവും ഈ രാജ്യത്ത്‌ 
മഹത്തുക്കള്‍ മഹാബ്രാഹ്മണര്‍ ഉദ്യോഗസ്ഥമാര മുദല്‍ ശുദ്രവരെ കീഴപ 
രിഷ വരെയും ഉള്ള പലജാതി കുടിയാന്‍പരന്‍മാര പരബോധം വരെണ്ടു 


ന്നതിനായിട്ട എഴുതി പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരമാവിത്‌. 


പരശുരാമ പ്രതിഷ്ഠയാല്‍ ഒണ്ടായ മലയാളവും ഈ സമസ്ഥാനവും 
തോന്നിയനാള്‍ മുതല്‍ ചേരമാന്‍ പെരുമാള്‍ വംശം വരെയും പരിപാലനം 
ചെയ്ത കാലത്തും അതില്‍ കീഴ്‌ത്ൃപ്പാദസ്വരുപത്തിങ്കലെയ്ക്കു തിരുമൂപ്പും 
അടങ്ങി ബഹുതലമുറ ആയിട്ടു ചെംകോല്‍ നടത്തി അനേകം ആയിരം 
സംവത്സരത്തിനു ഇടയിലും ഈ രാജ്യം ഇടപെട്ടു ഒരു ചോദ്യത്തിലും 
ശല്യത്തിനും ഇടവന്നിട്ടും ഇല്ലാ... 933- ഠംമാണ്ട്‌ നാടുനീങ്ങിയ തിരുമന 
സ്സുകൊണ്ട്‌ കല്പിച്ചു ദൂരദൃഷ്ടിയില്‍ മെല്‍ക്കാലം വരവിന്റെ വിപരീതം 
കണ്ടു ഇനി ഈ ഭാരം നമ്മുടെ വംശത്തില്‍ ഉള്ളവര വഹിക്കയില്ലെന്നും 
വച്ചു നിശ്ചയിച്ചു രാജ്യത്തിനെ പുവൊട്ടും നീരൊട്ടും കൂടെ ശ്രീ പത്മനാ 
ഭസ്വാമിയിടെ തൃപ്പടിയില്‍ ദാനവും ചെയ്തു. മെല്‍പട്ടം വാഴുന്ന തംപുര 
ക്കന്മാരെ അവടത്തെ ആളായിട്ടു ഇരുന്നു കാര്യം വിചാരിക്കുകയും 
അവര്‍ക്കു രാജഭോഗദ്യൊഗങ്ങളെക്കാളും അധികം തപൊനിഷ്ടയായിട്ട്‌ 
വ്രതനിയമങ്ങളും അനുഷ്ഠിച്ചും താന്‍ ദുഃഖിച്ചും കുടികള്‍ക്കു സുഖം 
വരുത്തിയും അതിനു ഒരു കുറവുവരാതെ ഇരിക്കേണ്ടുന്നതിനും 
മെല്‍രെക്ഷ ആയിട്ടു ഈശ്വരസെവ ഭ്രദദീപം മുറജെപം അന്നസര്‍്ര്രം 
ആദിയായിട്ടുള്ള സല്‍കര്‍മ്മങ്ങളെ നടത്തി കാലം കഴിച്ചു കൊള്ളുക 
യെന്നും വച്ചു നിശ്ചയിച്ചു ചട്ടം കെട്ടി കുടികള്‍ക്കു സുഭിക്ഷമായിട്ടു 
കഴിഞ്ഞു വരുന്നതിനാന്‍ ഇപ്പോള്‍ ഈ കലിയുഗത്തുങ്കള്‍ ഹിമവല്‍സെ 
തുപര്യന്തം ഇതുപോലെ ധര്‍മ്മസ്മസ്ഥാനം ഇല്ലന്നുള്ള കീര്‍ത്തി പൂര്‍ണ 
മായി ഇരിക്കപ്പെട്ടതു സര്‍വ്വരതപെരും പ്രസിദ്ധമായിട്ടു അറിഞ്ഞിരിക്കു 


മെല്ലൊ ആകുന്നു. മമ്മുദല്ലിഖാന്‍ ആര്‍ക്കാട്ടു സുബയും ഒതിക്കിയതിന്റെ 


168 


ശേഷം അവിടത്തെക്കു മിത്രഭാവമായിട്ട്‌ ചെല്ലണമെന്നും വച്ചു. ആണ്ടൊ 
ന്നിനു 6000 രൂപായും ഒരു ആനയും നതിരായിട്ടു കൊടുക്കത്തക്കവണ്ണം 
പറഞ്ഞു വച്ചു കൊടുത്തതല്ലാതെ ഈ രാജ്യം ഇടപെട്ട ഒരു ശൊദ്യത്തിനും 
ഇട വന്നിട്ടു ഇല്ലാ. അങ്ങനെ ഇരിക്കുന്ന സങ്ങതിങ്കല്‍ ഡിപ്പുസുല്‍ത്താനും 
ഇംകിറരസു കൊംപഞ്ഞിയും പ്രബലമായിട്ടു വരികകൊണ്ടും അതില്‍ 
രണ്ടില്‍ കൊമ്പഞ്ഞി ആളുകള്‍ക്ക്‌ നെരും വിശ്വാസവും ഒണ്ടന്നും അവരെ 
വിച്ചസിച്ചാല്‍ ചതിക്കയില്ലെന്നും നിശ്ചയിച്ചു ആദിപൂര്‍വമായിട്ടു അഞ്ചു 
തെങ്ങലില്‍ കൊട്ടയിടുന്നതിനു സ്ഥലവും കൊടുത്തു അവരെ അവിടെ 


ഒറപ്പിച്ചു സ്വാധീനവും വിശ്വാസവും ഒണ്ടായിരിക്കുമെന്നും നിശ്ചയിച്ചു. 


ആ നിനവിനാല്‍ ഡിപ്പുസുല്‍ത്താനൊടു പകച്ചു പടയെടുത്തു ഇവരെ 
സ്‌നെഹിപ്പാന്‍ ഇട വരികയും ചെയ്തു. പിന്നത്തതില്‍ കാര്യവശാല്‍ ഒള്ള 
അനുഭവത്തില്‍ ഇവരെ സ്നേഹിച്ചതു നാശത്തിനു വിശ്വസിച്ച ദൊഷ 
ത്തിനും മൂലമായിട്ടു തീര്‍ന്നു. സര്‍വ്വപപഞ്ചത്തിലും ദ്രൊഹവും വിശ്വാ 
സപാതകവും നിറഞ്ഞിരിക്കപ്പെട്ട ജാതി ഇവര്‍ക്കു സമാനം ഇതിനു മുമ്പില്‍ 
ഒണ്ടകയും ഇനി ഒണ്ടാകയില്ലന്നുള്ളതും 4്രസിദ്ധമായിട്ട്‌ അറികയും 
ചെയ്തു. അതിന്റെ വിവരങ്ങള്‍ എന്തന്നാല്‍ ഇവര്‍ക്കുരെക്ഷ കൊടുത്തു 
ഇത്രമെല്‍ ഒരു പ്രബലതയും ആക്കിത്തീര്‍ത്ത നബാബിനെ നാള്‍ക്കുന്നാള്‍ 
വഞ്ചനയായിട്ടു ബലം കുറച്ചും വംശനാശം വരുത്തി പിന്നത്തതില്‍ അടുത്ത 
രാജ്യത്തില്‍ സുഖവാഴുവായിട്ട്‌ എരിഞ്ഞു വന്ന ദീപത്തിനെയും അണച്ചു 
വാഴ്മനകളെ പാഴ്മനകളും ആക്കി ആ ദ്രൊഹ ബുദ്ധിയൊടും കൂടെ ഈ 
സമസ്ഥാനത്തും കടന്നു ആദിയിങ്കല്‍ ഉപായമായിട്ടും ര്രമത്താല്‍ ബല 
മായിട്ടും തുടങ്ങി സര്‍വ്വവും നിര്‍മൂലം വരുത്തുന്നതിനായിട്ടു യത്നപ്പെട്ടി 
രിക്കുന്നു. ആയതിന്റെ വിവരങ്ങള്‍ കുറഞ്ഞൊന്നു വെള്ളിയായിട്ടു ചുരു 
ക്കത്തില്‍ എഴുതുന്നതു എന്തന്നാല്‍ ഡിപ്പുസുല്‍ത്താനൊടു യുദ്ധം ഒണ്ടായ 
നിമിത്തം ഇവരെ സഹായത്തിനായിട്ടു കയിക്കൊണ്ടപ്പോള്‍ തല്‍ക്കാല സമ 
യത്തു ചതിവായിട്ടു മുടിച്ചു. പത്തുലക്ഷം വരാഹന്‍ വാങ്ങിച്ചു കൊള്ളു 
കയും ചെയ്തു. അതിന്റെ ശെഷം നയവും ഭയവും കാട്ടി ആണ്ടു ഒന്നിനു 


ആറുലക്ഷം രൂപാ വീതം ഇവര്‍ക്കു കൊടുക്കണമെന്നും ഇംകിരസുജാ 


169 


തിയും തിരുവിതാംകൊട്ടു സമസ്ഥാനവും ഒള്ള കാലം വരെയും അതിന്‍ 
വണ്ണം വാങ്ങിച്ചുകൊള്ളുന്നതു അല്ലാതെ അധികം ഒരു ച്ക്രം പോലും 
'ചോദിക്കുകയില്ലെന്നും രാജ്യക്കാര്യം ഇടപെട്ടു അല്‍പ്പകാര്യത്തിനുപോലും 
സംസാരരിക്കയില്ലെന്നും 968-ാമാണ്ട്‌ പറഞ്ഞു വച്ചു. അന്ന സത്യം പ്രമ 
ണമാട്ടു ഉടംപടി കടലാസും എഴുതി തരികയും ചെയ്തു. ആയതിനെ അനു 
സരിച്ച്‌ വ്ൃത്യാസം കൂടാതെ കൊടുത്തുവരുമ്പോള്‍ ആയതിനും മാറ്റങ്ങ 
ളായിട്ട്‌ ഈ രാജ്യത്തില്‍ റെസിഡണ്ടും ആക്കി പാര്‍പ്പിച്ച അവരുടെ വക 
യില്‍ ഈ പട്ടാളം കൊല്ലത്തു ഇറങ്ങിയതിനെയും സഹിച്ച സര്‍പ്പത്തിനു 
പാലു കൊടുത്തതുപോലെ അവര്‍ക്കു പാര്‍പ്പാന്‍ കൊത്തുകയും വീടു 
കളും കെട്ടികൊടുത്തു നാളുതോറും ചെയ്തു വരുന്ന അക്രമങ്ങളെയും 
സഹിച്ച എങ്ങും ഒരു വൃത്യാസം വരുത്തരുതെന്നും ആകുന്നതും സൂക്ഷിച്ചു 
പാര്‍ത്തു വരുന്നു. പിന്നത്തതില്‍ മുമ്പിലത്തെ ഉടംപടി പ്രകാരം അല്ലാതെ 
രണ്ടു ലക്ഷം രൂപാ വീതം കുടെ കൊടുക്കണമെന്നും ആയത്‌ അല്ലെങ്കില്‍ 
യുദ്ധം ചെയ്യുമെന്നും 980-ഠമാണ്ടു മകരമാസത്തില്‍ അന്യായമായിട്ടു 
തുടങ്ങി നാലുദിക്കിലും ഭീരങ്കി റാണുക്കളെയും ഇറക്കി വിപരീതത്തിനു 
ഒള്ള വട്ടങ്ങള്‍ തുടങ്ങുക കൊണ്ടും അന്നു വെറിട്ടു ഒരു സഹായം കാണാ 
ഴികയാലും ദുഷ്ക്കാലഗതിയിടെ ശക്തി എന്നും നിശ്ചയിച്ച അവര്‍ പറ 
ഞ്ഞതില്‍ വണ്ണം രണ്ടുലെക്ഷം രൂപാകൂടെ കൊടുത്തു വന്നു. ഇപ്പോള്‍ 
ആ നിലയും വിട്ടു ഈ രാജ്യത്തുള്ള പുള്ളിപ്പട്ടാളും ഈശ്വരസെവ വഴി 
ഈട്ടു ആദിയായിട്ടുള്ളതൊക്കെയും നിറുത്തി ആ വകയില്‍ കുടുതലും 
ഇവര്‍ക്കു കൊടുക്കണമെന്നും രാജ്യകാര്യം ഇടപെട്ടതൊക്കെയും റെസി 
ഡണ്ടു മക്കാളിയെ ബോധിപ്പിച്ചു നടക്കണമെന്നും ഒള്ള വട്ടങ്ങള്‍ തുട 
ങ്ങുക കൊണ്ടു അങ്ങനെ ഒള്ളതെന്നും ഈ രാജ്യത്തില്‍ സംഭവിക്കയി 
ല്ലെന്നും ആകുന്ന വിധത്തിലും സങ്കടം പറഞ്ഞിട്ടും ഭൂമി വരെയും താണു 
വണങ്ങിയിട്ടും സമ്മതിക്കാതെ ഈ കഴിഞ്ഞ ധനുമാസത്തില്‍ നമ്മുടെ 
പേര്‍ക്ക്‌ എഴുതി വന്ന കടുദാസില്‍ നാം ഇക്കാര്യങ്ങള്‍ക്കു വികല്പമാ 
യിട്ടു തുടങ്ങിയിരിക്കകൊണ്ടും ഈ ഉദ്യോഗവും വിട്ടു നാമും നമ്മുടെ 


കുടുംബത്തില്‍ ഒള്ളവരും കുടെ കുട്ടിയിട്ടുള്ള കാര്യസ്ഥന്‍മാരില്‍ ചിലരും 


170 


കൊമ്പഞ്ഞി രാജ്യത്തില്‍ ചെന്നു പാര്‍ത്തു കൊള്ളണമെന്നും അവിടെ 
ചെന്നു പാര്‍ത്താല്‍ ഇവര്‍ക്കു വേണ്ടുന്ന ശംബളവും മാനം മര്യാദയും നട 
ത്തിക്കൊടുക്കുമെന്നും അതിന്റെ ശെഷം രാജ്യകാര്യം ഇടപെട്ടൊള്ളതൊ 
ക്കെയും റസിഡെന്റ്‌ മക്കാളി തന്നെ പുത്തനായിട്ടു ചട്ടം കെട്ടി നട 
ത്തിക്കൊള്ളുമെന്നും ആയതിനു താമസം കാണുന്നുവെങ്കില്‍ യുദ്ധത്തിന്റെ 
ആരംഭമാകുന്നുവെന്നും എഴുതി ഇപ്രകാരം തന്നെ തിരുമനസ്സറിയുന്ന 
തിനും കായിതം കൊടുത്തയ്ക്കകൊണ്ടും പ്രാണഹാനിവരയില്‍ വരുമെന്നു 
ആകിലും ഇങ്ങനെ ഒള്ള രാജ്യദ്രൊഹത്തിനും ജെനദ്രൊഹത്തിനും ഉള്‍പ്പെ 
ടുകയില്ലെന്നും പറഞ്ഞു തള്ളിക്കളകയാല്‍ രണ്ടാമതു റെസിഡണ്ടു മക്കാളി 
ഈ രാജ്യത്തിനു ഉടമയായിരിക്കുന്ന തിരുമനസ്സിലെയും ശെണം കാര്യ 
സ്ഥന്മാരെയും ബോധിപ്പിക്കാതെ കടലു വഴിക്കെ ഏതാനും സൊള്‍ജര്‍ 
വെള്ളക്കാറരെയും കൊല്ലത്തു ഇറക്കി അവരിവിടെ വകയില്‍ അവിടെ 
ഒന്നായിരിക്കുന്ന സ്ര്രീജനങ്ങളെയും വസ്തുവകകളെയും മറുദിക്കിലും 
ഒതിക്കി ആക്രമണങ്ങളായിട്ടു യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ഈ സമസ്ഥാ 
നത്തു നിന്നും ഇതിനു മുമ്പിലും ഇപ്പഴം അവരൊടു യുദ്ധം ചെയ്യണമെന്നും 
നിരുപിച്ചിട്ടില്ലാഴികകൊണ്ടും ഇപ്പോള്‍ ഇവരു തുടങ്ങിയിരിക്കുന്നതിനെ 
പ്രതിക്രിയ ആയിട്ടു ചെയ്തു നില നില്ക്കാതെ മുമ്പിച്ചു സംശയിച്ചാല്‍ 
പിന്നത്തതില്‍ അതു കൊണ്ടു വരുന്ന വൈഷമ്യമുള്ള ഈ രാജ്യത്തില്‍ 
ആരും സഹിപ്പാനും കാലം കഴിപ്പാനും നിറുവാഹം ഒണ്ടായി വരുന്നതും 
അല്ലാ, അതിന്റെ വിവരങ്ങള്‍ ചുരുക്കത്തില്‍ എഴുതുന്നതു എന്തന്നാല്‍ 
ചതിവു മാര്‍ഗത്തില്‍ രാജ്യം അവരിടെ കൈവശത്തില്‍ ആകുന്നതു അവ 
രിടെ വംശപാരമ്പരിയമാകകൊണ്ടും അതിന്‍വണ്ണം രാജ്യം അവരിടെ 
കൈവശത്തില്‍ ആയാല്‍ കൊയിക്കല്‍ കൊട്ടാരം കൊട്ടപ്പടി ഉള്‍പ്പെട്ട സ്ഥല 
ങ്ങളില്‍ അവരുടെ പാറാവും വരിതിയും ആക്കി തീര്‍ത്തു രാജമുദ്ര പല്ലക്കു 
പൌരുഷം ഉള്‍പ്പെട്ട ബഹുമാനങ്ങളും ദെവാലയം ബ്രഹ്മാലയം ബന്ധിച്ചി 
ട്ടുള്ള ശട്ടവട്ടങ്ങളും നാട്ടുകൂട്ടവും നിര്‍ത്തി ഉപ്പു മുതല്‍ സര്‍വ്ൃസ്വവും 
കുത്തക ആയിട്ടു ആക്കിത്തീര്‍ത്തു തരിച്ചു കെടക്കുന്ന നിലവും പുരയി 
ടവും അളന്നു കൂടി കുത്തകയായിട്ടു കെട്ടി നിലവരി തെങ്ങവരി ഉള്‍പ്പെട്ട 


അധിക കരങ്ങളും കുടികളില്‍ കൂട്ടി വച്ചു അല്‍പ പിഴക്കു നീചന്മാരെ 
171 


ക്കൊണ്ടു ശിക്ഷയും കഴിപ്പിച്ചു ക്ഷെത്രങ്ങളില്‍ കുരിശും കൊടിയും കെട്ടി 
വര്‍ണഭെദം ഇല്ലാതെ പ്രാഹ്മണസ്രതീ മുതലായ സമുസര്‍ഗവും ചെയ്തു 
യുഗഭെദം പോലെ അധര്‍മ്മങ്ങളായിട്ടുള്ള വട്ടങ്ങള്‍ ആക്കിത്തീര്‍ക്കുകയും 
ചെയ്യും. അങ്ങനെ ഒള്ളതു ഒന്നും ഈ രാജ്യത്തില്‍ സംഭവിക്കാതെ രാജ 
ധര്‍മ്മത്തെ നടത്തി നാട്ടില്‍ ഒള്ള മര്യാദക്കു അഴിവു വരാതെ ഇരിക്കേണ്ടു 
ന്നതിനു മനുഷ്യയത്നത്തില്‍ ഒന്നും കുറഞ്ഞു പോയെന്നുള്ള അപഖ്യാതി 
ഒണ്ടാകാതെ യിശ്വരാനുശ്രഹം പോലെ വരുന്നതൊക്കെയും യുക്തമെന്നും 
നിശ്ചയിച്ചു അത്രെ അവര്‍ തുടങ്ങിയിരിക്കുന്നതിനെ പ്രതിക്രിയയായിട്ടു 


ചെയ്യേണ്ടി വന്നു എന്നും . 


കുണ്ടറ 984-ാമാണ്ട്‌ മകരമാസം 1-ാം തീയതി 


172. 


